| 


Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


ടന്ന 


Reg. No. KL / TV ( N )/634/2015 -17 


് 


GOVERNN 


- 
കര 


ാർ 


രള സർക്ക 
NMENT OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2015 ഒക്ടോബർ 20 
20th October 2015 

1191 തുലാം 3 
3rd Thulam 1191 


നമ്പർ 


) 41 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


1937 ആശ്വിനം 28 
28th Aswina 1937 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ലിമിറ്റഡ് 
ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം, 
ട്രാൻസ്മിഷൻ ഡെവലപ്പ്മെന്റ് ടീം 
- ( നോർത്തേൺ റീജിയൺ) 
കുളപ്പുള്ളി പി. ഒ ., ഷൊർണ്ണൂർ, 
- കേരള - പിൻകോഡ്- 679 122 
ഫോൺ- 0466 2221077, 9496012377 , 
ഇമെയിൽ : dcetdtnr( @ ksebnet.com. 

വിജ്ഞാപനം 
നമ്പർ 01 / 2015 - 16. 

2015 ആഗസ്റ്റ് 1. 
കേരളത്തിലെ വടക്കൻ ജില്ലകളിലെ വൈദ്യുതി ക്ഷാമം 
പരി ഹ രി ക്കു ന്ന തി നായി അന്തർ സംസ്ഥാന വൈദ്യ തി 
ശ്യംഖല യു മായി ബന്ധിപ്പിക്കു ന്ന തിന്റെ ആദ്യ പടിയായി 
മാടക്കത്തറ (തൃശ്ശൂർ) മുതൽ അരീക്കോട് ( കോഴിക്കോട്) 
വരെയുള്ള 220 KV സിംഗിൾ സർക്കട്ട് ലൈനിന്റെ ശേഷി 
ഉയർത്തു ന്ന തിന്റെ ഭാഗമായി നട ത്തുന്ന സർവേ യു മായി 
ബന്ധ പ്പെട്ട് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിലെ 
ഉദ്യോഗസ്ഥൻമാരും ജീവനക്കാരും അവർ ഏൽപ്പിക്കുന്ന 
പ്രതിനിധികളും കോൺട്രാക്ട് ജീവനക്കാരും തൃശ്ശൂർ, മലപ്പുറം, 


കോഴിക്കോട് ജില്ലകളിൽ ഉൾപ്പെടുന്ന മാടക്കത്തറ, തെക്കുംകര, 
എങ്കക്കാട്, കരുമാത്തറ, മുള്ളൂർക്കര, നെടുമ്പാറ, ഓങ്ങല്ലൂർ, 

കൊപ്പം, വിളയൂർ, പുലാമന്തോൾ, കരുവാമ്പലം, പുഴക്കാട്ടിരി, 
മണലിത്തറ, അകമല , കുട്ടിലങ്ങാടി, ആനക്കയം, വടക്കേക്കര, 
മേൽമുറി, പൂക്കോട്ടൂർ, മൊറയൂർ, കുഴിമണ്ണ, മുത്തുവള്ളൂർ, 
ചീക്കോ ട്, കിഴി ശ്ശേ രി തുട ങ്ങിയ വില്ലേജു ക ളിൽപ്പെട്ട 
വസ്തു ക്ക ളിൽക്കൂടി അ വരുടെ നിയ മാ നുസൃത കൃത്യ 
നിർവ്വ ഹ ണ ത്തി നായി ആവ ശ്യ മായ ഏതു സമയത്തും 
പ്രവേശിക്കുന്നതാണെന്ന വിവരം 2003 - ലെ ഇലക്ട്രിസിറ്റി 
ആക്ട്- 164 വകുപ്പ് പ്രകാരം ബന്ധ പ്പെട്ട എല്ലാ വ രെയും 
ഇതിനാൽ അറിയിച്ചുക്കൊള്ളുന്നു . 
PRMU /980 / 1792/ 15, 

( ഒപ്പ്) 
ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. 

ട്രാൻസ്മിഷൻ ഡെവലപ്പ്മെന്റ് ടീം 
ഷൊർണ്ണൂർ. 

( നോർത്തേൺ റീജിയൺ). 


രന 


